Regn . No. KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL /TV (N )/ 634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2018 


सत्यमेव जयते 


GOVERN 


രള 


ർക്കാർ 


NMENT OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 7 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2018 മേയ് 1 
1st May 2018 
1193 മേടം 18 
18th Medam 1193 
1940 വൈശാഖം 11 
11th Vaisakha 1940 


Vol. VII 


No . 


Thiruvananthapuram, 

Tuesday 


PART III 
Commissionerate of Land Revenue 


1st MAY 2018] 


COMMISSIONERATE OF LAND REVENUE 


3867 


Changanassery Taluk 


ലേല പരസ്യം 


നമ്പർ എ5- 12491/ 2017. 

2018 മാർച്ച് 14 . 
ചങ്ങനാശ്ശേരി താലൂക്കിൽ വാഴൂർ വില്ലേജിൽ ബ്ലോക്ക് 23 - ൽ റീ സർവെ 39/ 13 സ്ഥലത്ത് വാഴൂർ വില്ലേജാഫീസ് കെട്ടിടം 
നിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരു വാക മരവും ഒരു പ്ലാവും മുറിച്ച് ശേഖരിച്ച് നീക്കംചെയ്ത് ലേലംചെയ് 
വിൽക്കുന്നതിന് ബഹു . കോട്ടയം സോഷ്യൽ ഫോറസ്ട്രി അസി. കൺസർവേറ്ററുടെ 24 - 2 - 2018 - ലെ ഉത്തരവ് പ്രകാരം താഴെപ്പറയുന്ന 
ലേല വ്യവസ്ഥകൾക്കും നിബന്ധനകൾക്കും വിധേയമായി ചങ്ങനാശ്ശേരി തഹശീൽദാരോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോ വാഴൂർ വില്ലേജാഫീസിന്റെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്ന സ്ഥലത്തു വച്ച് ലേലം നടത്തുന്നതാണ്. 


വ്യവസ്ഥകൾ 


(1) ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ നിരതദ്രവ്യമായി - 500 ലേല സമയത്തിന് മുമ്പായി വില്ലേജാഫീസിൽ 

അടയ്ക്കേണ്ടതാണ്. ലേലം പിടിച്ചയാൾ ഒഴികെയുള്ളവരുടെ തുക ലേലം കഴിഞ്ഞാൽ തിരികെ നൽകുന്നതാണ്. 


ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലം വിളിക്കുന്ന വ്യക്തിയുടെ പേരിൽ താത്കാലികമായി ലേലം ഉറപ്പിക്കുന്നതും ടിയാൾ ലേല 
തുകയും അതോടൊപ്പം നിലവിലുള്ള നികുതിത്തുകകളും അടച്ച് രസീത് കൈപ്പറ്റേണ്ടതുമാണ്. ലേലം സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് 
ലഭിച്ച് 3 ദിവസത്തിനുള്ളിൽ ടി തടികൾ സ്വന്തം ചെലവിൽ വെട്ടിമാറ്റേണ്ടതും ടി പ്രവൃത്തിമൂലം വില്ലേജാഫീസ് കെട്ടിടത്തിനോ 
മറ്റ് വസ്തുവകകൾക്കോ വ്യക്തികൾക്കോ നാശനഷ്ടം സംഭവിക്കാൻ പാടില്ല. ലേലം പിടിച്ചയാൾ ടി വ്യവസ്ഥകൾ ലംഘിച്ചാൽ 
സർക്കാർ ചിലവിൽ നീക്കം ചെയ്യുന്നതും ആയതിന്റെ ചിലവ് ലേലം പിടിച്ചയാളിൽ നിന്നും ഈടാക്കുന്നതുമായിരിക്കും. 


( 3) കേരള സർക്കാരിന്റെഎല്ലാ നിയമങ്ങളും ഈ ലേലത്തിന് ബാധകമാണ്. 


ലേല തീയതി മാറ്റുന്നതിനും ലേലം റദ്ദ് ചെയ്യുന്നതിനും തഹശീൽദാർക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്. ലേലദിവസം 
അവധിയായാൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം ലേലം നടത്തുന്നതാണ്. 


(5) നിശ്ചിത സമയത്തിന് ശേഷമുള്ള നിരതദ്രവ്യം സ്വീകരിക്കുന്നതല്ല. 


(6) ലേലത്തിനു മുമ്പ്ഉല്പന്നങ്ങളുടെ നിലനില്പ്പ്കണ്ട് ബോധ്യപ്പെടേണ്ടതും ലേലത്തിനുശേഷം അവ സംബന്ധിച്ച പരാതികൾ 

യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതുമല്ല . 


ലേല വിവരം 


ഫോറസ്ട്രിയുടെ നിരക്ക് - 


ക്രമ 
നമ്പർ 


മരം 


ചുറ്റളവ് 
സെ . മീ . 


വ്യാപ്തം 
തടി( M ) വിറക് ( MT) 


തടി/ M3 


വിറക്/ MT 


വാക കവര A 


170 


1.661 


1. 261 


2830 


885 


വാക കവര B 


180 


1 . 889 


1.469 


2830 


885 


പ്ലാവ് 


120 


0 . 708 


0 , 329 


14980 


885 


ലേലത്തീയതിയും സമയവും 


10 - 5 - 2018 , 


11. a. m . 


ലേലസ്ഥലം - പുതുക്കിയ വാഴൂർ വില്ലേജാഫീസ് കെട്ടിടം പണിയുന്ന സ്ഥലം 


നിരതദ്രവ്യം - - 500. 


താലൂക്കാഫീസ്, 
ചങ്ങനാശ്ശേരി. 


(ഒപ്പ്) 
തഹശീൽദാർ. 


Gaz . No. 18/ 2018/DTP ( CLR ) . 


99 


